11 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/ 634/ 2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


V 


GOVER 


. 


... 


: 


? 


s 


: 


സ 


SWT OF KEF 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 17 
17th March 2020 

1195 മീനം 4 
4th Meenam 1195 
1941 ഫാൽഗുനം 27 
27th Phalguna 1941 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Co- operative Department 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ എ . ഇ . എൽ. 2565 / 2018 . 

2019 ഡിസംബർ 31. 
വിഷയം : - കട്ടപ്പന വെജിറ്റബിൾ & ഫൂട്ട്സ്മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 212 - സമാപ്തീകരണം 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 25 - 4- 2018 -ാം തീയതിയിലെ കത്ത്. 


| (2 ) ഈ ആഫീസിലെ 23 - 5- 2018 -ാം തീയതിയിലെ ഇതേ നമ്പർ നോട്ടീസ്. 


ഐ . 212 -ാം നമ്പർ കട്ടപ്പന വെജിറ്റബിൾ & ഫൂട്ട്സ് മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രവർത്തന രഹിതമാണെന്നും, സംഘം 
വക റിക്കാർഡുകൾ ലഭ്യമായിട്ടില്ലായെന്നും, സംഘത്തിനെ പുനരുദ്ധരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും കാണുന്നില്ലെന്നും 
ആയതിനാൽ സംഘം പ്രവർത്തനം സമാപീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും ഉടുമ്പൻചോല അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം സമാപീകരിക്കുന്ന 
തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും സർക്കിൾ സഹകരണ 
യൂണിയനും സൂചന (2 ) പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ നാളിതു വരെയായി ആരിൽനിന്നും യാതൊരു 
ആക്ഷേപങ്ങളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കും ആക്ഷേപമില്ല എന്ന നിഗമനത്തിൽ 
സഹകരണ നിയമപ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

- ഉത്തരവ് 


ഐ . 212 -ാം നമ്പർ കട്ടപ്പന വെജിറ്റബിൾ & ഫൂട്ട്സ് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കു 
ന്നതിനും സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ഇടുക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എ 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും യഥാക്രമം കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 1), 72 (1) എന്നീ 


Gaz . No . 11/2020 /DTP ( Co- operative ). 


371 


17th MARCH 2020] 


CO -OPERATIVE DEPARTMENT 


വകുപ്പുകൾ പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും ചാർജ്ജടുക്കുന്ന തീയതിയിലെ 
ബാക്കിപത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം ഈ ഓഫീസിൽ ഉടൻ തന്നെ റിപ്പോർട്ട് 
ചെയ്യേണ്ടതും നിയമാനുസൃത സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുമാണ്. 


നമ്പർ എ . ഇ . എൽ. 2378 / 2018 . 


2020 ജനുവരി 3. 


വിഷയം: - കരുണാപുരം ജനറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 429 സമാപ്തീകരണം -ഉത്തരവ് 

- പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 27 -4 - 2018 -ാം തീയതിയിലെ ഒ. 771 / 2017 -ാം നമ്പർ കത്ത്. 


- (2) ഈ ആഫീസിലെ 9 - 5 - 2018 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


ഐ . 429 -ാം നമ്പർ കരുണാപുരം ജനറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രവർത്തന രഹിതമാണെന്നും സംഘം വക 
റിക്കാർഡുകൾ ലഭ്യമായിട്ടില്ലായെന്നും സംഘത്തിനെ പുനരുദ്ധരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും കാണുന്നില്ലെന്നും 
ആയതിനാൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും ഉടുമ്പൻചോല അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്ന 
തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും സർക്കിൾ സഹകരണ 
യൂണിയനും സൂചന (2 ) പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ നാളിതു വരെയായി ആരിൽ നിന്നും യാതൊരു 
ആക്ഷേപങ്ങളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കും ആക്ഷേപമില്ല എന്ന നിഗമനത്തിൽ 
സഹകരണ നിയമപ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


- ഉത്തരവ് 


ഐ . 429 -ാം നമ്പർ കരുണാപുരം ജനറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനും 
സമാപീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ " എ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും യഥാക്രമം കേരള സഹകരണ നിയമം വകുപ്പ് 71 (1), 72 ( 1) എന്നീ 
വകുപ്പുകൾ പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും ചാർജെടുക്കുന്ന തീയതിയിലെ 
ബാക്കിപത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം ഈ ഓഫീസിൽ ഉടൻ തന്നെ റിപ്പോർട്ട് 
ചെയ്യേണ്ടതും നിയമാനുസൃത സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുമാണ്. 


നമ്പർ എ . ഇ . എൽ. 2488/ 2018 . 


2020 ജനുവരി 3. 


വിഷയം : - നെടുങ്കണ്ടം എം . ഇ . എസ്. കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എ . 464 

- സമാപ്തീകരണം- ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ 27 - 4-2018 -ാം തീയതിയിലെ കത്ത്. 


(2) ഈ ആഫീസിലെ 9 - 5 - 2018 -ാം തീയതിയിലെ ഇതേ നമ്പർ നോട്ടീസ്. 


ഐ . 464 -ാം നമ്പർ നെടുങ്കണ്ടം എം . ഇ .എസ്. കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രവർത്തന രഹിതമാണെന്നും 
സംഘം വക റിക്കാർഡുകൾ ലഭ്യമായിട്ടില്ലായെന്നും സംഘത്തിനെ പുനരുദ്ധരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും കാണുന്നില്ലെന്നും 
ആയതിനാൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും ഉടുമ്പൻചോല 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം 
സമാപ്തീകരിക്കുന്നതിനെതിരെ ആക്ഷേപങ്ങൾക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും സർക്കിൾ 
സഹകരണ യൂണിയനും സൂചന ( 2) പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായി ആരിൽനിന്നും യാതൊരു 
ആക്ഷേപങ്ങളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കും ആക്ഷേപമില്ല എന്ന നിഗമനത്തിൽ 
സഹകരണ നിയമപ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ഐ . 464-ാം നമ്പർ നെടുങ്കണ്ടം എം . ഇ .എസ്. കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനും സമാപീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ " എ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും യഥാക്രമം കേരള സഹകരണ നിയമം 
വകുപ്പ് 71 (1), 72 (1) എന്നീ വകുപ്പുകൾ പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും 
ചാർജ്ജടുക്കുന്ന തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടു ത്ത വിവരം 
ഈ ഓഫീസിൽ ഉടൻതന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃത സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി 
പൂർത്തിയാക്കേണ്ടതുമാണ്. 


372 


17th MARCH 2020] 


CO -OPERATIVE DEPARTMENT 


നമ്പർ എ . ഇ . എൽ. 2774/ 2018. 

| 2020 ജനുവരി 3. 
വിഷയം : - അടിമാലി ടൂറിസം സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 36 - സമാപ്തീകരണം -ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 

സംബന്ധിച്ച്. 
സൂചന : - (1) ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ 23 - 5- 2018 -ാം തീയതിയിലെ എ . 564/ 18 -ാം നമ്പർ കത്ത്. 

(2 ) ഈ ആഫീസിലെ 13 - 6- 2018 -ാം തീയതിയിലെ ഇതേ നമ്പർ നോട്ടീസ്. 


ഐ . 361-ാം നമ്പർ അടിമാലി ടൂറിസം സഹകരണ സംഘം പ്രവർത്തന രഹിതമാണെന്നും സംഘം വക റിക്കാർഡുകൾ 
ലഭ്യമായിട്ടില്ലായെന്നും, സംഘത്തിനെ പുനരുദ്ധരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും കാണുന്നില്ലെന്നും ആയതിനാൽ സംഘം 
പ്രവർത്തനം സമാപീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം സമാപീകരിക്കുന്നതിനെതിരെ ആക്ഷേപങ്ങൾ 
ക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും സർക്കിൾ സഹകരണ യൂണിയനും സൂചന ( 2) പ്രകാരം 
നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായി ആരിൽനിന്നും യാതൊരു ആക്ഷേപങ്ങളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ 
ടി സംഘം സമാപീകരിക്കുന്നതിന് ആർക്കും ആക്ഷേപമില്ല എന്ന നിഗമനത്തിൽ സഹകരണ നിയമപ്രകാരം എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 
- ഐ . 361-ാം നമ്പർ അടിമാലി ടൂറിസം സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനും സമാപ്തീകരണ 
നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ ‘ എ ’ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും യഥാക്രമം കേരള സഹകരണ നിയമം വകുപ്പ് 71 (1), 72 (1) എന്നീ വകുപ്പുകൾ പ്രകാരം 
ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും ചാർജ്ജടുക്കുന്ന തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ് 
ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടു ത്ത വിവരം ഈ ഓഫീസിൽ ഉടൻതന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതും 
നിയമാനുസൃത സമാപീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുമാണ്. 


( 5 ) 


നമ്പർ എ . ഇ . എൽ. 1545 / 2018 . 


2020 ജനുവരി 7. 


വിഷയം : ഉടുമ്പൻചോല താലൂക്ക് റെഡിമെയ്ഡ് & ടെക്സ്റ്റയിൽസ് മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

-- ഐ . 426 - സമാപ്തീകരണം -ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 14 - 3- 2018 -ാം തീയതിയിലെ കത്ത്. 

- (2 ) ഈ ആഫീസിലെ 23 - 3- 2018 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


- ഐ . 426 -ാം നമ്പർ ഉടുമ്പൻചോല താലൂക്ക് റെഡിമെയ്ഡ് & ടെക്സ്റ്റയിൽസ് മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രവർത്തന 
രഹിതമാണെന്നും സംഘം വക റിക്കാർഡുകൾ ലഭ്യമായിട്ടില്ലായെന്നും സംഘത്തിനെ പുനരുദ്ധരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും 
കാണുന്നില്ലെന്നും ആയതിനാൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും 
ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ടി 
സംഘം സമാപ്തീകരിക്കുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും 
സർക്കിൾ സഹകരണ യൂണിയനും സൂചന (2 ) പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി. പുതുതായി ഇടുക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ് ആരംഭിച്ചതിനാൽ ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിൽ നിന്നും ഫയലുകൾ ഇടുക്കി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായി ആരിൽനിന്നും യാതൊരു ആക്ഷേപങ്ങളും 
ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കും ആക്ഷേപമില്ല എന്ന നിഗമനത്തിൽ സഹകരണ 
നിയമപ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


- ഐ . 426 -ാം നമ്പർ ഉടുമ്പൻചോല താലൂക്ക് റെഡിമെയ്ഡ് & ടെക്സ്റ്റയിൽസ് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനും സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ഇടുക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസിലെ ‘ എ ’ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും യഥാക്രമം കേരള സഹകരണ നിയമം 
വകുപ്പ് 71 (1), 72 ( 1) എന്നീ വകുപ്പുകൾ പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു. ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും 
ചാർജ്ജടുക്കുന്ന തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം ഈ 
ഓഫീസിൽ ഉടൻതന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃത സമാ ഫീ ക രണ നടപടികൾ സമ യ ബന്ധിതമായി 
പൂർത്തിയാക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ)- ടെ കാര്യാലയം, ഇടുക്കി. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


373 


